Kerala Gazette No. 16 dated 18th April 2017 . 
PART I 


सत्यमेव जयते 


GOVERN 


| 24 
മ 


സം 


ക 


KERALA 


കേരള സർക്കാർ 


സംഗ്രഹം 


നിയമ (ഭരണ II) വകുപ്പ്-- ലീഗൽ അസിസ്റ്റന്റ് ഗ്രേഡ്-II - സീനിയോറിറ്റി 
- പുനർ നിശ്ചയിച്ച് ഉത്തരവ് പുറപ്പെടുവിക്കുന്നു 

നിയമ ( ഭരണ II ) വകുപ്പ് 
സ . ഉ . ( പി ) നമ്പർ 4 /2017 / നിയമം. തീയതി, തിരുവനന്തപുരം, 2017 മാർച്ച് 20 . 


പരാമർശം: (1) G. O . ( P ) No . 22 /2015/ Law dated 3 - 11- 2015 . 

(2) നിയമ വകുപ്പിലെ ലീഗൽ അസിസ്റ്റന്റ് ഗ്രേഡ്-I ശ്രീ.മനോജ് കെ . യുടെ 

27 - 8- 2016 - ലെ സമർപ്പണം. 
(3) 7 - 9- 2016- ലെ 18356 / ഭരണ II (2)/ 2016/ നിയമം നമ്പർ മെമ്മോറാണ്ടം. 


ഉത്തരവ് 


7 - 4 - 2012 - നും 3 - 3 - 2015 - നും ഇടയിൽ സർവ്വീസിൽ പ്രവേശിച്ച് സെക്രട്ടേറിയറ്റ് 
നിയമ വകുപ്പിലെ ലീഗൽ അസിസ്റ്റന്റുമാരുടെ സീനിയോറിറ്റി നിശ്ചയിച്ചു കൊണ്ട് 
പരാമർശം (1) പ്രകാരം ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുള്ളതാണ്. പ്രസ്തുത സർക്കാർ 
ഉത്തരവിൽ ക്രമനമ്പർ 40 - ൽ ഉൾപ്പെടുത്തപ്പെട്ട ശ്രീ . മനോജ്, കെ ., പ്രസ്തുത ലിസ്റ്റിലെ 
ക്രമനമ്പർ 39 - ൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ശ്രീമതി സുജിത , പി . എസ്.- നെക്കാൾ സീനിയർ 
ആണെന്നും ആകയാൽ സീനിയോറിറ്റി പുനർക്രമീകരിക്കണമെന്നും തന്റെ പേര് 
ശീമതി സുജിത , പി . എസ്. - ന് മുമ്പായി ഉൾപ്പെടു ത്ത ണ മെന്നും പരാമർശം 
(2 ) പ്രകാരം അപേക്ഷിച്ചിട്ടുള്ളതാണ്. ശ്രീ . മനോജ്, കെ . -യുടെ അപേക്ഷയിൻമേൽ 
സൂചന ( 3 ) പ്രകാരം ശ്രീമതി സുജിത , പി . എസ്. - ന്റെ ആക്ഷേപം തേടിയെങ്കിലും 
ടിയാൾ ആക്ഷേപം ഒന്നും ഇല്ലായെന്ന് അറിയിച്ചിട്ടുള്ളതാണ്. 


-- സെക്രട്ടേറിയറ്റ് നിയമവകുപ്പിലെ ലീഗൽ അസിസ്റ്റന്റ് ഗ്രേഡ്-I ശ്രീ.മനോജ്, കെ .-യുടെ 
ആക്ഷേപം കേരള സ്റ്റേറ്റ് ആന്റ് സബോർഡിനേറ്റ് സർവ്വീസ് റൂൾ ചട്ടം 27 ( സി ) 


പകാരം സർക്കാർ വിശ ദ മായി പരി ശോ ധി ച്ച തിൽ ശീ . മനോ ജ് , കെ ., 
ശ്രീമതി സുജിത , പി. എസ്. നെ - ക്കാൾ സീനിയർ ആണെന്ന്കണ്ടെത്തിയിട്ടുള്ളതാണ്. 
ആകയാൽ, പരാമർശം (1) സർക്കാർ ഉത്തരവിലെ സീനിയോറിറ്റി ക്രമത്തിൽ താഴെ 
പറയും പ്രകാരം മാറ്റം വരുത്തി സീനിയോറിറ്റി പുനർനിശ്ചയിച്ചുകൊണ്ട്ഉത്തരവ് 
പുറപ്പെടുവിക്കുന്നു . 


ക്രമനമ്പർ 38 - ശ്രീ . വിജയശങ്കർ, പി. 
ക്രമനമ്പർ 39 - ശ്രീ . മനോജ്, കെ . 
ക്രമനമ്പർ 40 - ശ്രീമതി സുജിത , പി . എസ്. 


ഗവർണ്ണറുടെ ഉത്തരവിൻപ്രകാരം, 


ബി . ജി . ഹരീന്ദ്രനാഥ്, 


നിയമ സെക്രട്ടറി. 


1. ശ്രീ . മനോജ്, കെ ., ലീഗൽ അസിസ്റ്റന്റ് ഗ്രേഡ്-I, നിയമവകുപ്പ്, 
- ഗവൺമെന്റ് സൈക ട്ടേ റിയറ്റ്, തിരു വ ന ത പ രം ( നില വിൽ തല ശ്ശേരി 

ഡി. ജി . പി . ഓഫീസിൽ ലീഗൽ അസിസ്റ്റന്റായി സേവനമനുഷ്ഠിക്കുന്നു .) 
2 . ശ്രീമതി സുജിത , പി. എസ്., ലീഗൽ അസിസ്റ്റന്റ് ഗ്രേഡ്-I, നിയമവകുപ്പ്, 

ഗവൺമെന്റ് സെക്രട്ടേറിയറ്റ്, തിരുവനന്തപുരം. 
3. നിയമ വകുപ്പ് ഡെപ്യൂട്ടി സെക്രട്ടറി ( ഭരണം) 
4. നിയമ സെക്രട്ടറിയുടെ പി. എ . 

നിയമ അഡീഷണൽ സെക്രട്ടറിയുടെ സി. എ . 
6. നിയമ അക്കൗണ്ട്സ് ( 2) വകുപ്പ് 
7. സ്റ്റോക്ക് ഫയൽ/ഓഫീസ് കോപ്പി. 


10 


